Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


GOVERNME 


കേരള 


രള സർക 


രാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2019 ഡിസംബർ 3 
3rd December 2019 
1195 വൃശ്ചികം 17 
17th Vrischikam 1195 


നമ്പർ 


Vol. VIII 


Thiruvananthapuram , 

Tuesday 


- No. 


| F 


1941 അഗഹായനം 12 
12th Agrahayana 1941 


PART III 
Labour Department 


ലേബർ കമ്മീഷണറുടെ നടപടിക്രമം 
( സാന്നിദ്ധ്യം: സി . വി. സജൻ. ഐ . എ . എസ്.) 


നമ്പർ ഇ ( 4) 14942/ 2019 . 

- 2019 ഒക്ടോബർ 31. 
വിഷയം: - തൊഴിൽ വകുപ്പ് സ്ഥാപനകാര്യം - അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ്1 /പ്ലാന്റേഷൻസ് ഇൻസ്പെക്ടർ 

തസ്തികയിൽ 1-9- 2019 -ാം തീയതി വച്ചുള്ള അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 


വായന: - ഈ കാര്യാലയത്തിലെ 4- 10 - 2019 -ാം തീയതിയിലെ ഇതേ നമ്പർ കത്ത്. 


- ഉത്തരവ് 
തൊഴിൽ വകു പ്പിലെ അ സി സ്റ്റന്റ് ലേബർ ഓഫീസർ ഗഡ് 1 /പ്ലാന്റേഷൻ സ് ഇൻ സ് പ ക് ടർ 
തസ്തികയിലെ ജീവനക്കാരുടെ 1- 9 - 2019 -ാം തീയതിവച്ചുള്ള കരട് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് വായന പ്രകാരം അയച്ചുകൊടുത്തിരുന്നു . 

കരട് സീനിയോറിറ്റി ലിസ്റ്റിലെ രേഖപ്പെടുത്തലുകൾ സംബന്ധിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിച്ച ആക്ഷേപങ്ങൾ 
പരിഹരിച്ച് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 1 /പ്ലാന്റേഷൻസ് ഇൻസ്പെക്ടർമാരുടെ 1- 9- 2019 തീയതിവച്ചുള്ള അന്തിമ 
സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ലേബർ കമ്മീഷണറുടെ കാര്യാലയം, 
വികാസ് ഭവൻ, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ലേബർ കമ്മീഷണർ . 


Gaz . No. 48 / 2019 /DTP. ( Labour). 


341 


FinalSeniorityListofAssistantLabourOfficerGrade1/InpectorofPlantationsoftheDepartmentason1-9-2019 


3rd Dec. 2019 ] 


Name 


Qualification 


DateofBirth 


Remarks 


Dateof Commencementof ContinuousService 


Dateof Joining duty 


(1) 


(2) 


(3) 


(5) 


(6) 


MinoyJames 


26-4-1972 


8-10-2014 


1-8-2018 


B.Com(Law)LLBwithLabour lawsasoptionalSubject 


2 


BrijithJose,Y.R. 


29-5-1982 


8-10-2014 


6-8-2018 


B.Com(Law)LLBwithLabour lawsasoptionalSubject 


3 


Sini,M. 


8-8-1979 


4-10-2014 


8-8-2018 


B.Sc.LLBwithLabour lawsasoptionalSubjectLLM 


4 


Babitha,C.P. 


28-1-1980 


4-10-2014 


14-8-2018 


LLBwithLabourlawsas optionalSubject 


342 


5 


LABOUR DEPARTMENT 


Rajitha,R. 


23-5-1982 


4-10-2014 


30-8-2018 


LLBwithLabourlawsas optionalSubject 


6 


Sabisha,V. 


1-3-1979 


9-10-2014 


3-8-2018 


B.Sc.LLBwithLabourlawsas optionalSubject 


7 


JayaprakashNarayan,K. 


23-5-1977 


4-10-2014 


5-9-2018 


B.A(Law)LLBwithLabour lawsasoptionalSubject 


8 


Jayasree,M. 


27-4-1981 


4-10-2014 


6-9-2018 


B.A(Law)LLBwithLabour lawsasoptionalSubject 


9 


AvinashSundar 


5-2-1978 


15-10-2014 


10-10-2018 


B.Sc.LLBwithLabour lawsasoptionalSubject 


10 


SanalA.Salam 


31-5-1978 


8-10-2014 


11-10-2018 


B.Com.LLBwithLabour lawsasoptionalSubject 


11 


DeepuPhilip 


18-3-1983 


10-10-2014 


2-3-2019 


B.Com.LLBwithLabour lawsasoptionalSubject 


124 


12 


Suraj,S. 


14-1-1975 


4-10-2014 


2-3-2019 


B.Sc.LLBwithLabourlawsas optionalsubject 


3rd Dec. 2019 ] 


13 


ChithraRajan,S.R. 


7-5-1985 


8-10-2014 


11-3-2019 


B.A.(Law)LLBwithLabourlawsas optionalsubject 


14 


Sujithlal,K.S. 


31-5-1985 


8-10-2014 


11-3-2019 


B.Com.LLBwithLabourlawsas optionalsubject 


Vinodkumar,C. 


31-5-1975 


9-10-2014 


24-7-2019 


B.Com.LLBwithLabourlawsas optionalsubject 


16 


P.Sugunan 


B.A 


25-4-1968 


25-1-1996 


30-7-2019 


C.SureshKumar 


B.A.,T/WEng.(H)&Mal.(H) 


10-5-1966 


6-3-1996 


26-7-2019 


Jayesh,G. 


31-5-1971 


6-4-1996 


29-8-2019 


B.A.LLBwithLabourlawsas optionalsubject 


343 


LABOUR DEPARTMENT 


125 


3rd DEC. 2019 ] 


LABOUR DEPARTMENT 


126 


ലേബർ കമ്മീഷണറുടെ നടപടിക്രമം 
( സാന്നിദ്ധ്യം: സി . വി . സജൻ ഐ . എ . എസ്.) 


നമ്പർ ഇ (1) 12981/ 2019 . 


2019 ഒക്ടോബർ 9 . 


വിഷയം: - തൊഴിൽ വകുപ്പ് സ്ഥാപനക്കാര്യം ഡെപ്യൂട്ടി ലേബർഓഫീസർമാരുടെ 1- 9 - 2019 വച്ചുള്ള അന്തിമ സീനിയോറിറ്റി 

ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 
വായന : - ഈ കാര്യാലയത്തിലെ 3 - 9 - 2019 തീയതിയിലെ ഇതേ നമ്പർ നടപടിക്രമം. 


ഉത്തരവ് 


തൊഴിൽ വകുപ്പിലെ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ തസ്തികയിൽ നിയമിതരായ ഓഫീസർമാരെ ഉൾപ്പെടുത്തി 1 - 9 - 2019 
വച്ചുള്ള കരട് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് പരാമർശ പ്രകാരം 
അയച്ചുകൊടുത്തിരുന്നു . 

- കരട് സീനി യോ റിറ്റി ലിസ്റ്റിലെ രേഖ പ്പെ ടു ത്ത ലു കൾ സംബ ന്ധിച്ച് കോട്ടയം ഡെപ്യൂട്ടി ലേബർ ഓഫീസർ 
ശ്രീ . വി . പി. ശിവരാമൻ തന്റെ സർവ്വീസിൽ പ്രവേശിച്ച തീയതിയിലെ പിശക് സംബന്ധിച്ച് സമർപ്പിച്ച് ആക്ഷേപം പരിഹരിച്ച് 
ഡെപ്യൂട്ടി ലേബർ ഓഫീസർ തസ്തികയിലുള്ളഉദ്യോഗസ്ഥരുടെ 1 - 9 -2019 തീയതി വച്ചുള്ള അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് 
പ്രസിദ്ധീകരിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ലേബർ കമ്മീഷണറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ലേബർ കമ്മീഷണർ. 


Final Seniority List of Deputy Labour Officers in Labour Department as on 1 - 9 - 2019 


Qualification 


Name 


Date of 

Birth 


No . 


Date from 

which 
working in 
present post 


Remarks 
( Promotion 

Order ) 


Date of 
Commencement 
of Continuos 
Service 
( 6) 


General 


Special 


(1) 


(2) 


(3) 


(4) 


(5) 


7 


P. K . Divakaran 


S. S.L . C . 


Labour Dept. 


20-9 -1964 


15- 9-1990 


31- 1- 2018 


E1 -77122017 
dated 25 - 1- 2018 


Test 


8 


G Vijayakumar 


B . Sc. 


10 -5 - 1966 


12 - 10 -1990 


- 1 - 2 - 2018 


Labour Dept. 
Test 


9 


T. Baburaj 


S. S.L . C . 


Labour Dept. 


8- 4-1963 


30- 7 -1987 


25- 1 -2018 


Retired 


Test 


10 


K . Krishnankutty 


B . Sc . 


Labour Dept. 


23 - 7- 1962 


12 -8 -1987 


1- 2 -2018 


Retired 


Test 


11 


S. Lalji 


B . A . 


4 - 4 - 1962 


20 -10 -1990 


- 31-1-2018 


Retired 


Labour Dept. 
Test 


12 


M . Kesavan 


S.S.L. C. 


Labour Dept. 


2-5-1965 


14- 12 - 1990 


7-2-2018 


E1- 77122017 
dated 25 - 1 - 2018 


Test 


13 


K . S. Syam 


B . Sc. 


Labour Dept. 


28 -6 -1964 


29-12 -1988 


7-2-2018 


Test 


14 


R . Shylaja 


B .Sc. 


Labour Dept. 


12 -3 -1968 


5 -1 -1991 


1 -2 - 2018 


Test 


15 


B . Devadas 


29 -5 - 1964 


- 41 -1991 


21-5- 2018 


PDC , T /W Eng . Labour Dept. 

Test 


E1-3256/2017 
dated 10 - 5 - 2018 


16 


M . P. Haridasan 


B .Sc., B . Ed. 


Labour Dept. 


1 - 6-1964 


9-12 -1987 


21- 5 -2018 


Test 


17 


T. K . Jayachandran 


S.S .L .C . 


31 - 5-1966 


Labour Dept. 
Test 


| 21-3-1991 


30- 5-2018 


344 


3rd Dec. 2019 ] 


LABOUR DEPARTMENT 


127 


(1) 


(2 ) 


(6 


(7) 


(8) 


18 


V . M . Vijayan 


S.S.L .C . 


1-3 - 1968 


4 -11- 1991 


Labour Dept. 
Test 


30-6 -2018 

A . N . 


E1 -3256 / 2018 
dated 11-6 -2018 


19 


T. R . Manojkumar 


B . Sc . 


42- 1965 


Labour Dept. 
Test 


4-3-1991 


13-6-2018 


20 


K . Karunakaran 


B . A . 


1-6 - 1963 


30 - 10 - 1991 


27 -6 -2018 


Retired 


Labour Dept. 
Test 


21 


S . Jayaschandran 


M . A . 


Labour Dept. 
Test 


31-5-1963 


31 -10- 1991 


13-6-2018 


Retired 


22 


I. Martin Jeevaraj 


1- 8 - 1962 


15 -6 - 1988 


13-6 -2018 


Retired 


Labour Dept. 
Test 


M . A . , B . Ed . 

T/W Eng. 
Minority Test 

in Tamil 


23 


K . S . Pramod 


B . Sc . 


25-5 -1966 


31-7 - 1991 


4 -9 -2018 


Labour Dept. 
Test 


E1 -3256 / 2018 
dated 20 -8 -2018 


24 


P. S . Markose 


B . A . 


23-5 - 1966 


10 - 4 - 1991 


30 - 8 - 2018 


Labour Dept. 
Test 


25 


P. Valsalan 


B . Sc. 


1-5 -1965 


26 -12- 1991 


Labour Dept. 
Test 


28 -9-2018 


E1-3256 /2018 
dated 14-9- 2018 


26 


P . Narayanan 


15 -4 -1966 


27 - 3 - 1993 


1- 10 -2019 


S.S.L .C . 
T /W Eng. (L ) 


Labour Dept. 
Test 


27 G Baby 


16 -5- 1963 


11-2- 1991 


20 -2-2019 


B . A . Diploma 
in Journalism 


Labour Dept. 
Test 


E1-3932/2018 
dated 18 -2 - 2019 


28 


K . M . Sunil 


S .S .L .C . 


24 - 5 - 1971 


26 -7-1993 


11-3 -2019 


Labour Dept. 
Test 


29 


Prema K . Padmam 


S . S .L . C . 


10 -5 - 1969 


21 - 10 - 1993 


15 -7 -2019 


Labour Dept. 
Test 


E1-3256 /2018 
dated 3-7 -2019 


30 


V . P. Sivaraman 


S .S .L . C . 


45-1968 


Labour Dept. 
Test 


7-3-1994 


15 -7-2019 


31 


P. V. Satheesan 


S. S.L .C . 


31-5 -1968 


1- 12 - 1990 


17 -7 -2019 


Labour Dept. 
Test 


32 


P. Deepa 


1- 1- 1975 


24 -7 - 1995 


18 -7 - 2019 


Labour Dept. 
Test 


B . A . LLB 
with labour 
law as optional 

subject 


33 


P. S. Anilsam 


S.S.L.C . 


31-5 - 1976 


26 -8 -2019 


Labour Dept. 
Test 


E1-3256 / 2018 
dated 14 - 8 - 2019 


Gaz . No . 48 / 2019 /DTP. (Labour ). 


345 


3rd DEC. 2019 ] 


LABOUR DEPARTMENT 


128 


NOTICE 
No. P. 213/ 2019. 

5th November 2019 . 
Whereas , the Reliance General Insruance Company 
Limited has deposited with this Court a sum of 

10 ,47,548 (Rupees Ten Lakhs Forty Seven Thousand Five 
Hundred and Forty Eight only ) as compensation to be 
distributed to the dependents of the deceased 
Sri Prassanna Kumar who met with a fatal accident while 
employed under Sri Sukumaran and where as the 
Assistant Labour Officer, Neyyattinkara reported that 


കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തിയ തീയതിമുതൽ 15 
ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 

തെളി യി ക്കേ ണ്ടതും അവധി കഴി ഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 
Office of the Industrial 
Tribunal, Housing Board 

( Sd.) 
- Building, 4th Floor, Santhi Employees Compensation 
Nagar, Thiruvananthapuram -1. Commissioner. 


നോട്ടീസ് 


| 1. Smt. Sarojam 


Wife 


Kurchipazhinji, 
Kizhakumkara 
Puthen Veedu , 
Kuruvad , Kottackal P .O . 


നമ്പർ E1 - 514 / 2019. 

2019 ഒക്ടോബർ 21. 
- കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ്, ഇലക്ട്രിക്കൽ 
സെക്ഷൻ പുളിക്കൽ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ചെയ്തു വരവെ 17 - 1 - 2019 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 

ശീ .ഹുസൈൻ കു ട്ടി , കെ . എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള 
സംസ്ഥാന വൈദ്യുതി ബോർഡ് ? 6,25,880 (ആറുലക്ഷത്തി 
ഇരുപത്തി അയ്യായിരത്തിഎണ്ണൂറ്റിഎൺപത് രൂപ മാത്രം) ഈ 
കോടതിമുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പരിഹാര ആക്ട് 1923- 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി ചുവടെ 
ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്ന വർ മാത്രമേ 
ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, കൊണ്ടോട്ടി 
അന്വേഷണം നടത്തിറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


2 . 


Prajila 


Kurchipazhiniji, Daughter 
Kizhakumkara 
Puthen Veedu , 
Kuruvad, Kottackal P .O . 


are his only dependents as defined under Section 
2 (1) (d ) of the Employees Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


കമ പേര് മരണമടഞ്ഞ ജനന മേൽവിലാസം 
നമ്പർ 

തൊഴിലാളിയു തീയതി 

മായുള്ളബന്ധം 
| 1 ശ്രീമതി സാജിത ഭാര്യ 

അമ്പാളിൽ 
ഹൗസ്, 
സിയാംകണ്ടം, 
പുളിക്കൽ 
പി . ഒ ., 
മലപ്പുറം ജില്ല 
പിൻ - 673 637 . 


- 2 കുമാരി അമാന മകൾ( മൈനർ) 29 -3 -2003 

- നിസ് 
3 കുമാരി ഫാത്തിമനജ്വ ,, 


15 - 6 - 2006 


4 ശ്രീമതി ആമിന , കെ . മാതാവ് 


ശ്രീ . സുകുമാരൻ എന്നയാളുടെ കീഴിൽ ജോലി നോക്കി. 
വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . പ്രസന്നകുമാറിന്റെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ തുക നൽകുന്നതി 
നായി റിലയൻസ് ഇൻഷ്വറൻസ് കമ്പനി ? 10 , 47, 548 (പത്ത് 
ലക്ഷത്തി നാൽപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി 
എട്ട് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


1. ശ്രീമതി സരോജം, കുറിച്ചിപ്പഴിഞ്ഞി, കിഴക്കുംകര പുത്തൻ 

വീട്, കുറുവാട്, കോട്ടയ്ക്കൽ പി. ഒ. - ഭാര്യ 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച്15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ട 
പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ്. ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


2. ഉപജില , കുറിച്ചിപ്പഴിഞ്ഞി, കിഴക്കുംകര പുത്തൻ വീട്, 
കുറുവാട്, കോട്ടയ്ക്കൽ പി . ഒ. - മകൾ 

എന്നിവർമാത്രമേ ഉള്ളൂ എന്ന് നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് 
ലേബർ ആഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ 
ആശിതർ എന്ന് മേൽ വിവരിച്ച് നിർ വ ച ന ത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 


വ്യാവസായിക 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, പാലക്കാട്. 


( ഒപ്പ്) 

കമ്മീഷണർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( വ്യാവസായിക ട്രൈബ്യൂണൽ). 


346 


